Regn . No. KERBIL / 2012 / 45073 

dated 5 -9 -2012 with RNI 
Reg. No. KL/ TV ( N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ Gov 
ernment of Kerala 

2015 


- 
കക 
GOVERNM 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 മാർച്ച് 31 
31st March 2015 

1190 മീനം 17 
17th Meenam 1190 


നമ്പർ 


Vol. IV . 


No . 


Thiruvananthapuram , 

Tuesday 


1937 ചൈതം 10 
10th Chaithra 1937 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


വൈത്തിരി സബ് രജിസ്ട്രാർ ആഫീസിൽ നിന്നും 
പരസ്യം ചെയ്യുന്നത് 


നമ്പർ 29394 / 14 / ഡി1. 


2015 ഫെബ്രുവരി 20. 


- കേരള സംസ്ഥാനത്ത് കോഴി ക്കോട് ജില്ല യിൽ 
കോഴി ക്കോട് താലൂക്ക്, മാവൂർ കണ്ണിപറമ്പ് പി . ഒ . 
പരിധിയിൽ നടു വത്തടത്തിൽ പത്മനാഭൻ എമ്പ്രാന്തിരി 
യുടെയും അന്നക്കുട്ടി അമ്മ എന്നവരുടെയും മകൻ 


അള്ളിയിൽ ഗോപാലകൃ ഷ്ണനുണ്ണി നായർ എഴുതി 
വച്ചതായി ക്കാ ണുന്ന ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ് 
കിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മരുമകൾ എരഞ്ഞിലാടത്ത് 
വീട്ടിൽ താമസിക്കും പത്മ നാ ഭ പിള്ള ദേ വകി അമ്മ 
എന്നവരുടെമൂത്തമകളുമായ പത്മിനി എന്ന പത്മിനി അമ്മ 
11- 2 - 2014 - ൽ ഈ ആഫീസിൽ ഹാജരാക്കി ടി വിൽപത്ര 
കർത്താവ് മരിച്ചു പോ യ താ യും മറ്റും മൊഴി ത ന്നിട്ടുള്ള 
തനുസരിച്ച് ടി വിൽപത്രം P1/ III / 2014-ാം നമ്പരായി സ്വീകരിച്ചിട്ടു 
ള്ളതും ടി വിൽപ്പതം സംബന്ധിച്ച വിചാരണ 2015 സെപ്റ്റം 
ബർ 4 -ാം തീയതി വൈത്തിരി സബ് 
രജിസാരാഫീസിൽ വച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളതുമാ 
കു ന്നു . ആകയാൽ ടി വിൽപതം രജി സ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമോ തർക്കമോ 
ഉള്ളപക്ഷം വിചാരണ ദിവസമായ 2015 സെപ്റ്റംബർ 4 -ാം 
തീയതി 3.30 മണിക്ക് നേരിട്ടോ നിയമപ്രകാരം അധികാര 
പ്പെടുത്തിയ വക്കീൽ മുഖാന്തിരമോ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും ആയ തിനു ശേഷം വരുന്ന 
ആക്ഷേപങ്ങളോ തർക്കങ്ങളോ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 

വൈത്തിരി. 


